Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6766 


SCHEDULE 


( 2 ) 


നമ്പർ എ4-593 { 2021 . 


2021 ജൂലൈ 23 . 


Name 


Age 


Sl . 
No. 


Relationship 
with the deceased 


1 


Suresh Babu , K. 


Son 


53 


2 


Rathidevi , K. 


Daughter 


51 


മല്ലപ്പള്ളി താലൂക്കിൽ മല്ലപ്പള്ളി വില്ലേജിൽ മാറ്റാട്ടിക്കൽ 
വീട്ടിൽ സാം ജോർജ് എന്നയാൾ മരിച്ചുപോയെന്നും അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേ തന്റെ ഭാര്യ 
ശോശാമ്മ ഏബ്രഹാം സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ സാം ജോർജ് 
9 - 9 - 2008 -ാം തീയതി മരിച്ചു പോയെന്നും പരേ തന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന നാല് പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


3 


Remadevi , K. 


47 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


Hence , it is proposed to issue a legal heirship 
certificate accordingly in favour of the applicant that the 
above mentioned persons are the legal heirs of the 
deceased K. N. Janardhanan Pillai and Bhageerathi Amma . 
Objection if any against the issue of the said legal 
heirship certificate shall be filed in person before the 
Tahsildar , Thiruvalla within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette . Objections sent by post or filed after the 
stipulated time will not be considered . 


62 


2 


33 


3 


28 


4 


25 


>> 


ശോശാമ്മ സാം ജോർജ് 
@ ശോശാമ്മ ഏബ്രഹാം 

ഭാര്യ 
സെൽവിൻ ജോർജ് സാം 

മകൻ 
സെറിൻ റേയ്ച്ചൽ ജോർജ് മകൾ 

ഷാരോൺ ചിന്നു സാം 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികൾ എന്നു 
കാണിച്ച് അവ കാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മല്ലപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
മല്ലപ്പള്ളി . 

തഹശീൽദാർ . 


Taluk Office , 
Thiruvalla . 


( Sd . ) 
Tahsildar . 


Mallappally Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ4-1675 / 2021 . 


2021 ജൂലൈ 13 . 


Konni Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ5-575112021 . 


2021 ജൂലൈ 19 . 


മല്ല പള്ളി താലൂ ക്കിൽ 

മല്ല പള്ളി വില്ലേ ജിൽ 
പാലത്തിങ്കൽ വീട്ടിൽ കുര്യൻ കുരുവിള , ഭാര്യ ചിന്നമ്മ കുരുവിള 

. 
എന്നിവർ മരിച്ചു പോയെന്നും അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് പരേതരുടെ മകൾ പൊന്നമ്മ അലക്സ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ കുര്യൻ കുരുവിള 15-12-1987 - ലും 
ഭാര്യ ചിന്നമ്മ കുരുവിള 5-6-2009 -ാം തീയതിയിലും മരിച്ചു 
പോയെന്നും ( പരേതരുടെ മകൻ സാം പി . കുര്യൻ 6-7-2010 -ാം 
തീയതിയിൽ മരിച്ചുപോയിട്ടുള്ളതുമാണ് ) . പരേതരുടെ അവകാ 
ശികളായി താഴെപ്പറയുന്ന അഞ്ച് പോരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മലപ് 
വില്ലേജിൽ മേക്കൊഴൂർ ദേശത്ത് വടക്കേച്ചരുവിൽ വീട്ടിൽ 
ഓമന പണിക്കർ എന്നവർ 11-6-2021 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും പരേതയുടെ പേരിലുള്ള വിവിധ ആവ 
ശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൾ അർച്ചനാ രാജീവ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയ 
തിൽ ടിയാൾ 11-6-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 2 പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


പേര് 


മകൾ 


പരേതയുമായുള്ള 


വയസ് 


ശോശക്കുട്ടി കുരുവിളയ 
ശോശക്കുട്ടി ജോർജ്ജ് 
പൊന്നമ്മ അലക്സസ് 


78 


കമ 
നമ്പർ 


ബന്ധം 


2 


68 


>> 


1 


51 


3 


ലാലമ്മ സാം 


61 


2 


45 


>> 


4 


33 


5 


36 


39 


മരുമകൾ 
ബെറ്റ്സി ആനി സാം ചെറുമകൾ 

ബ്ലസി ആനി സാം 
മേൽപ്പറഞ്ഞവരാണ് പരേതരുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മല്ലപ്പള്ളി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ , തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആശ മധു 

മകൾ 
അർച്ചനാ രാജീവ് 
പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും മുൻപിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേ ത യുടെ അ വ കാ ശികൾ എന്നു ള്ള തിന് അവ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


74 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6767 


( 2 ) 


നമ്പർ എ5-5001 / 2021 . 


2021 ജൂലൈ 19 . 


പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവകാശികൾ എന്നു ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അനു വ ദിക്കുന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കലഞ്ഞൂർ 
വില്ലേ ജിൽ കല ത്തൂർ ദേശത്ത് മാങ്കു ട്ട ത്തിൽ വീട്ടിൽ 
എം . ജി . കോശി എന്നയാൾ 2-8-2016 -ാം തീയതി മര ണ 
പ്പെട്ടുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള പ്രമാണം 
ബാങ്കിൽ നിന്നും തിരികെ എടുക്കുന്നതിനും മരണാനന്തര 
ആനുകൂല്യങ്ങൾ അവകാശിക്ക് ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ റോബിൻ കോശി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയ 
തിൽ ടിയാൻ 2-8-2016 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( 4 ) 


നമ്പർ എ5-5111,2021 . 


2021 ജൂലൈ 23 . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മലയാലപ്പുഴ 
വില്ലേജിൽ കാഞ്ഞിരപ്പാറ പുത്തൻവീട്ടിൽ സോമൻ , കെ . ജി . 
എന്നയാൾ 21-12-2020 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്കും 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
മിനി , വി . കെ . സമർപ്പിച്ച് അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
21-12-2020 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


മേരിക്കുട്ടി 


ഭാര്യ 


70 


2 


മോളി , കെ . 


മകൾ 


51 


3 


റോബിൻ കോശി 


മകൻ 


48 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


4 


ബോബി കോശി 


മകൾ 


45 


ബം 


1 


മിനി , വി . കെ . 


ഭാര്യ 


54 


2 


31 


3 


27 


പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവ കാശികൾ എന്നു ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്കുന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


സജു 

മകൻ 
സുജിത്ത് , എസ് . 
പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവ കാശികൾ എന്നുള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അനു വ ദിക്കുന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


നമ്പർ എ5-5806 2021 . 


2021 ജൂലൈ 20 . 


( 5 ) 


നമ്പർ എ5-5214 / 2021 . 


2021 ജൂലൈ 20 . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേ ജിൽ മങ്ങാരം ദേശത്ത് ശാന്താ സദനം വീട്ടിൽ 
ജി . രാമ ചന്ദ്രൻ നായർ എന്ന യാൾ 7-5 -2021 -ാം തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ള താണെന്നും പരേതന്റെ പേരിലുള്ള 
പെൻഷൻ കുടിശിക ലഭിക്കുന്നതിനും , മറ്റ് വിവിധ ആവശ്യ 
ങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേ തന്റെ മകൻ ഡോ . അജിത്കുമാർ , ആർ . സമർപ്പിച്ച 
അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീസർ മുഖേന 

നടത്തിയതിൽ ടിയാൻ 7-5-2021 -ാം തീയതി 
മ ര ണ പ്പെ ട്ടു പോയെന്നും പരേ തന്റെ അ വ കാ ശിക ളായി 
താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേജിൽ മാധവശ്ശേരിൽ വീട്ടിൽ എൻ . ബി . സുകുമാരൻ നായർ 
എന്നയാൾ 10-5-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും പരേതന്റെ പേരിലുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥാവ 
കാശം മാറ്റി എടുക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ഉഷാകുമാരി , കെ . ജി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
10-5-2021 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അന്വഷണം 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


പേര് 


ബന്ധം 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


എസ് . നന്ദകുമാരി 


ഭാര്യ 


75 


1 


ഭാര്യ 


57 


2 


മകൻ 


57 


2 


ഉഷാകുമാരി , കെ . ജി . 
ഗായതി , എസ് . 
ഗീതു , എസ് . 


മകൾ 


ആർ . അജയകുമാർ 
അജിത്കുമാർ , ആർ . 


37 


3 


52 


> 


3 


32 


Gaz , No.34 / 2021 / DTP ( CLR ) . 


75 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6768 


പരേതന്റെ മാതാപിതാക്കൾ മുൻപിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
അവകാശികൾ എന്നു ള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്കുന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 

പ്പെ ടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും മുൻപിനാലെ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് 
പരേതന്റെ അവകാശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദിക്കു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോന്നി . 

തഹശീൽദാർ , 


( 6 ) 


നമ്പർ എ5-5651 / 2021 . 


2021 ജൂലൈ 19 . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


അവകാശ 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി - കോട്ടയം 
വില്ലേജിൽ ചരിവുപുരയിടത്തിൽ ബീനാ , കെ . എൻ . എന്നവർ 
10-3-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
പരേ തയുടെ പേരിലുള്ള മരണാനന്തര ആനുകൂല്യ ങ്ങൾ 

കൈപ്പറ്റുന്ന തിനും ആശിത നിയ മ നം അവ കാ ശിക്ക് 
ലഭിക്കുന്നതിനും , മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും 
സർട്ടിഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് പരേ തയുടെ മകൾ 
രാഖി , ആർ . സമർപ്പിച്ച അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
10-3-2021 -ാം തീയതി മരണപ്പെട്ടു പോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


( 1 ) 


നമ്പർ എ3-5998 / 2021 . 


2021 ജൂലൈ 14 , 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


45 


2 


19 


3 


8 


ബന്ധം 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ 
ടി വടക്ക് മുറിയിൽ തുമ്പിളിൽ പടീറ്റതിൽ വീട്ടിൽ സുജാത 
ടിയാളുടെ ഭർത്താവ് എസ് . പ്രകാശ് മരണപ്പെട്ടുപോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
പുതുപ്പള്ളി വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ എസ് . പ്രകാശ് 24-11-2020 - ൽ 
മരിച്ചുപോയെന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും 
അറിവായിട്ടുണ്ട് . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
സുജാത 

ഭാര്യ 
പ്രസീത , എസ് . 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആക യാൽ ടിയിൽ പരേ ത നായ എസ് . പ്രകാശിന്റെ 
നിയ മാ നു സ ത അവ കാശികൾ മേൽ വി വ രിച്ച് 2 പേർ 
മാ ത മാ ണ ന്ന് കാണിച്ച് 

സർട്ടി ഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
ക ഴി ഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


1 


രാജേന്ദ്രൻ , കെ . 

ഭർത്താവ് 
രാഖി , ആർ . 

മകൾ 
രാഹുൽ രാജേന്ദ്രൻ 

മകൻ 
പര ത യുടെ മാതാ വ് മു ൻ പി നാല 

മ ര ണ പ്പെ ട്ടു 
പോയിട്ടുള്ള താണ് . മുകളിൽ പേര് ചേർത്തിട്ടുള്ള വ രാണ് 
പ ത യുടെ അ വ കാ ശി കൾ എന്നു ള്ള തിന് അ വ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 

കോന്നി 
തഹശീൽദാർ മുമ്പാകെ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞാ , തപാൽമാർഗ്ഗമോ ഉള്ള ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


71 


2 


30 


അവ കാശ 


( 7 ) 


നമ്പർ എ5-5943 2021 . 


2021 ജൂലൈ 26 . 


( 2 ) 


നമ്പർ എ3-8938 2021 . 


2021 ജൂലൈ 14 . 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിത്താഴം 
വില്ലേജിൽ ശ്രീഭവനിൽ സുമംഗലാമ്മ , സി . എസ് . എന്നവർ 
27-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്ന 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൾ ആശാ ചെല്ലപ്പൻ സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
27-4-2021 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


കാർത്തികപ്പള്ളി താലൂക്കിൽ കീരിക്കാട് വില്ലേജിൽ 
കണ്ണമ്പള്ളിഭാഗം മുറിയിൽ വഴവുതറയിൽ ( കൊച്ചുകിഴക്കതിൽ 
വീട്ടിൽ ഷ ഹൂ ബാ നത്ത് , ടിയാന്റെ മാതാവ് തങ്ക ക്കുട്ടി 
മരണപ്പെട്ടുപോയെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് ബോധിപ്പിച്ച അപേ ക്ഷ യിന്മേൽ കീരിക്കാട് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ ടിയിൽ തങ്കക്കുട്ടി 18-4-2020 - ൽ മരണപ്പെട്ടുപോയി 
എന്നും മുസ്ലീം വ്യക്തി നിയമം ( ശ രിയത്ത് ) നടപ്പാക്കൽ 
നിയമം 1937 പ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് 
അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


മകൾ 


48 


2 


ദീപ്തി ചെല്ലപ്പൻ 
ആശാ ചെല്ലപ്പൻ 
ദീപ , എസ് . 


47 


3 


42 


76 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:46:29 
+ 05'30 ' 


